Government of Kerala 
കേരള സർക്കാർ 

2008 


- Reg . No. രജി. നമ്പർ 
KLITV ( N )/12/2006 - 2008 


- 


2 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


14th October 2008 
2008 ഒക്ടോബർ 14 
22nd Aswina 1930 
1930 ആശ്വിനം 22 


നമ്പർ 


14th Oct, 2008) 


COMMISSIONERATE OF LAND REVENUE 


1991 


L . A . Notifications and 

മേൽപ്പറഞ്ഞ( എ ) മുത ൽ ( സി ) വരെയുള്ളഖണ്ഡിക 
കളിൽ പരാമർശിച്ചിരിക്കുന്നതനുസരിച്ച് സർവെ 

ഒാഫീസർ ആവശ്യപ്പെടുമ്പോൾ പ്രവർത്തിക്കുവാൻ 
Declarations 

വീഴ്ചവരുത്തുന്നതായാണ് സർവ്വേ ഓഫീസർക്ക് 
അതിനുവേണ്ട - കൂലിക്കാരെ സ്വയം ഏർപ്പെടുത്താ 

വന്നതും അങ്ങനെയുള്ള സംഗതികളിൽ കുളിക്കാൻ 
KOLLAM DISTRICT 

ഏർപ്പെടുത്തുന്നതിനും സർ അടയാളങ്ങൾ സ്ഥാപി 
ക്കുന്നതിനുള്ള ചെലവ് നിർണ്ണയിക്കപ്പെടുന്ന രീതി 

യിൽ വാഴചവരുത്തുന്നവരിൽനിന്നും നിയമ പ്രകാരം 
1961 - ലെ കേരള സർവ്വയും അ തിരsteiാളവും നിയമം 

ഈടാക്കുന്നതുമാണ് . 
6 ( 1 ) വകുപ്പ് പ്രകാരമുളള പരസ്യം 

സർ ചെയ്യുന്ന ഭൂമിയുടെവിവരങ്ങൾ 
നമ്പർ ഡി1- 2646 2008 . 2008ജൂ ലൈ16. 

- ജില്ല കൊല്ലം, 
കൊല്ലം താലൂക്കിൽ കൊല്ലം വെസാർ വില്ലേജിൽ 

-- താലുക്ക -- കൊല്ലം. വില്ലേജ _- കൊല്ലം വെസ്ററ്, 
റീ - സർവ്വ ബ്ലോക്ക് നമ്പർ 192,193, 191 എന്നിവയുടെ 

- ഭാഗം _ ബ്ലോക്ക് നമ്പർ 192 , 193 , 194, 
തെക്ക് ഭാഗത്ത്ലക്ഷദ്വീപ് കടലിൽനിന്നും കരയാ 

എന്നിവയുടെ തെക്കുഭാഗത്തായി ലക്ഷദ്വീപ് 
രൂപാന്തരം പ്രാപിച്ച സ്ഥലത്തിന്റെ സർവ്വേ നടപടികൾ 

കടല 1ൽ പുതുതായി രൂപംകൊണ്ട ഭാഗം, 
ഉടൻതന്നെ ആരംഭിക്കുന്നതാണ്, പസ തുത സഥലം 
അതിർത്തി തിരിച്ച് സർവെ കല്ലുകൾ സ്ഥാപി 
ക്കുമ്പോൾ ടി ഭൂമിയുടെ അതിർത്തികളിലോ ഭൂമി 

( = ") 

അസിസ്റ്റൻറ് ഡയറക്ടർ 
യിലോ അവകാശബന്ധമുള്ളഏതൊരാളെയും സർവ്വ 

കൊല്ലം 

( റീ - സർവ്വ .) 
സമയത്തും അതിനുശേഷവും നിർദിഷ്ടമായ 
സ്ഥലത്തും അതിർത്തി ചൂണ്ടിക്കാണിക്കുന്നതിനും 
അത് സംബന്ധമായ വിവരങ്ങൾ നൽകുന്നതിനുമായി 
ആവശ്യപ്പെടുമ്പോൾ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻ 
മുഖേനയോ സർവെ അധികാരികൾ മുമ്പാകെ ഹാജരാ 
കേണ്ടതാണ്. 


6 -ാം വകുപ്പ്( 21 -ാം ഉപവകുപ്പ് പ്രകാരം മുകളിൽ 
പരാമർശിച്ചിരിക്കുന്ന പരസ്യം സർവ്വ പെയ്യാൻ 
ഉa Bശിക്കുന്ന ഭൂമിയിലോ അതിർത്തികളിലോ വല്ല 
അവകാശബന്ധവും ഉളള രജിസ്റ്റർ ചെയ്യപ്പെട്ട 

കൈവശക്കാരൻ സാധുവായ നോട്ടീസായി കരുതേണ്ട 
താണ്. 


6 -ാം വകുപ്പ് ( 3 -ാം ഉപവകുപ്പ് പ്രകാരം സർവെ 
ചെയ്യുന്നതിന് ഉത്തരവായ ഭൂമിയിൽ രജിസ്ററർ 
ചെയ്ത കൈവശക്കാരൻ ആയിരുന്നാലും അല്ലെങ്കിലും. 
( എ ) സർവെ ചെയ്യുന്ന സ്ഥലം 15 ദിവസ 

ത്തിനകം വെടിപ്പാക്കേണ്ടതും ഏതെങ്കിലും 
മരങ്ങൾ , 8 തി ൽ , വേലി, വിളകൾ 
എന്നിവ ഒഴിവാക്കി സർവെ ചെയ്യുന്നതി 
നുളള തടസ് സങ്ങൾ നീക്കേണ്ടതാണ്. 


( ബി ) 

സർവെ ചെയ്യുന്നതിന് കൊടിപിടിക്കേണ്ട 
വരെയും ചങ്ങലപിടിക്കേണ്ടവരെയും 
ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ ഏർപ്പെടു 

ത്ത തോണ്. 
( സ ) തക്കതായ സർവെ അടയാളങ്ങൾ ഏർപ്പെടു 

ത്തുന്നതിനും ഈ നിയമമോ അതനു 
സരിച്ച് ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളോ 
പകാരം സർ സംബന്ധിച്ച് ആവശ്യ 
പ്പെടാവുന്ന സഹായം മറ്റ് പ്രകാരത്തിന 
ചെയ്ത് കൊടുക്കുന്നതിനും ആവശ്യ 
പ്പെടാവുന്നതാണ്. 


